O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 21 


Tuesday , 21st December 2021 


1197 ധനു 6 


1943 അഗ്രഹായനം 30 
30th Agrahayana 1943 


6th Dhanu 1197 


നമ്പർ 


വാല്യം 10 
Vol . X 


50 


No. 


Part III 


Registration Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


112 


KERALA GAZETTE 


Part III 


മൂവാറ്റുപുഴ എക്സ് ഒഫിഷ്യാ ചിട്ടി രജിസ്ട്രാർ ആഫീസിൽ നിന്നും പരസ്യം ചെയ്യുന്നത് . 


( 1 ) 


2021 ജൂലൈ 28 . 


ജ . 


5 6 1713 


ദി കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് ( രജി . ആഫീസ് , തൃശ്ശൂർ -20 ) എന്ന 
കമ്പനിക്കുവേണ്ടി ടി കമ്പനിയുടെ പേഴയ്ക്കാപ്പിള്ളി ബ്രാഞ്ച് മാനേജർ തലയാൾ നിന്ന് ഈ ഓഫീസിൽ 
20-7-2011 - ൽ 21 2011 -ാം നമ്പരായി രജിസ്റ്റർ ചെയ്ത് 27-7-2011 - ൽ ആരംഭിക്കുകയും 21-10-2019 - ൽ 
അവസാനിക്കുകയും ചെയ്തു ? 5,00,000 സലയുള്ള ചിട്ടിയുടെ ഉറപ്പിലേക്ക് ചിട്ടി മുതലിന് സമമായ 
? 5,00,000 മൂവാറ്റു പുഴ സബ് ട്രഷറിയിൽ 30 - 6- 2011 - ൽ നിക്ഷേ പിച്ച ജെ . 
റ്റി . എഫ് . ഡി . 8571 നമ്പർ സ്ഥിര നിക്ഷേപ രസീത് ജാമ്യം സ്വീകരിച്ച് ഈ ഓഫീസിൽ 2011 - ലെ 
IV-ാം പു സ് കം 223 -ാം വാല്യം 3 മുതൽ 

വശങ്ങളിൽ 160 / 2011 -ാം നമ്പരായി 
രജിസ്റ്റർ ചെയ്ത് ജാമ്യ പ്രതം ടി ചിട്ടി സംബന്ധമായ എല്ലാ ഇടപാടുകളും തീർന്നിട്ടുള്ളതിനാൽ 
ജാമ്യബാദ്ധ്യത വിടർത്തി മുൻപന് തിരികെ കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ തീയതി മുതൽ ഒരു മാസത്തിനകം ഈ ഓഫീസിൽ 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതും അതിനുശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു . 


3 


വര 


( 2 ) 


2021 ജൂലൈ 28 . 


ദി കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് ( രജി . ആഫീസ് , തൃശ്ശൂർ -20 ) എന്ന 
കമ്പനിക്കുവേണ്ടി ടി കമ്പനിയുടെ പേഴയ്ക്കാപ്പിള്ളി ബ്രാഞ്ച് മാനേജർ തലയാൾ നിന്ന് ഈ ഓഫീസിൽ 
13-10-2010 - ൽ 24 / 2010 -ാം നമ്പരായി രജിസ്റ്റർ ചെയ്ത് 20-10-2010 - ൽ ആരംഭിക്കുകയും 20-1-2019 - ൽ 
അവസാനിക്കുകയും ചെയ്തു ? 5,00,000 സലയുള്ള ചിട്ടിയുടെ ഉറപ്പിലേക്ക് ചിട്ടി മുതലിന് സമമായ 
? 5,00,000 മൂവാറ്റുപുഴ സബ് ട്രഷറിയിൽ 8-10-2010 - ൽ നിക്ഷേപിച്ച ജെ . ജെ . 561410 റ്റി . എഫ് . ഡി . - 8271 നമ്പർ 
സ്ഥിരനിക്ഷേപ രസീത് ജാമ്യം സ്വീകരിച്ച് ഈ ഓഫീസിൽ 2010 - ലെ IV-ാം പുസ്തകം 216 -ാം വാല്യം 
115-0 116 -ാം വരെ വശങ്ങളിൽ 164 { 2010 -ാം നമ്പരായി രജിസ്റ്റർ ചെയ്ത് ജാമ്യപ്രതം ടി ചിട്ടി സംബന്ധമായ 
എല്ലാ ഇടപാടുകളും തീർന്നിട്ടുള്ളതിനാൽ ജാമ്യബാദ്ധ്യത വിടർത്തി മുൻപന് തിരികെ കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ തീയതി 
മുതൽ ഒരു മാസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതും അതിനുശേഷം ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു . 


( ഒപ്പ് ) 
അസിസ്റ്റന്റ് ചിട്ടി രജിസ്ട്രാർ . 


മൂവാറ്റുപുഴ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.12.21 ( 4:05:45 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


